Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV (N )/634/2012 - 14 


കേരള സർക്കാർ 
Government of Kerala 

2014 


GOVERN 


..SO 


03 moo 
"NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


beijo 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


MMO 


2014 200- 4 
4th March 2014 

1189 Aloso 20 
20th Kumbham 1189 
1935 2000M 13 
13th Phalguna 1935 


Vol. III 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Co - operative Department 


REGISTRATION CERTIFICATE 


No. 0 - 4442/2013 . 


20th December 2013. 


I do hereby certify in exercise of the powers 
conferred on me under section 7 of the Kerala 
Co-operative Societies Act, 1969 (Act 21 of 1969), that the 
following Society , the particulars which is furnished 
in the Categorical Statement is registered by me today as 
a Co- operative Society under the said act on the basis of 
limited liability and that the bye- laws of the 
undermentioned society is also hereby registered under 
the said Section . 


5. Area of Operation — Whole area of Pallickal Grama 

Panchayat in Adoor Taluk . 
6 . Main Object — To issue Loan for Agricultural 

Improvement, Agricultural development and 

accept deposits from members. 
7. Type - Primary Credit Co -operative Society under 

Rule 15 (1) ( A ) ( 3) b of KCS Act 1969 . 
8. Authorised Share Capital — 65 ,00 ,000 (Rupees 
Sixtyfive lakhs only ). 

( 1) 50000 A Class Share of 100 Each 
(2 ) 5000 B Class Share of 100 Each 

(3) 20000 C Class Share of 50 Each 
9. Maximum Borrowing Power — 150 times of paid up 

Share capital + Reserve Fund . 


Categorical Statement 


1. Name and Number of the Society — The Pallickal 

Agricultural Improvement Co -operative 

Society Ltd . No. P. T. 260 . 
2. Date of Registration — 20 - 12 -2013 . 
3. Address — Thengamam P. O ., Adoor Taluk , 

Pathanamthitta . 
4 . Liability - Limited . 


Office of the Joint Registrar 
(General) of Co -operative 
Societies, Pathanamthitta . 


(Sd .) 
Joint Registrar 

(General). 


4th MARCH 2014] 


CO -OPERATIVE DEPARTMENT 


64 


ലിക്വിഡേറ്ററുടെ നാളിതുവരെയുള്ള വരവ് ചെലവ് കണക്ക് 
താഴെ പറയും പ്രകാരമാണ് : 


കോട്ടയം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 
( ഹാജർ: ശ്രീ . എൻ. കെ . വിജയൻ) 

( 1) 
നമ്പർ എ . ഇ .എൽ. 464 / 2006. 

2014 ജനുവരി 10. 


വരവ് 


ചെലവ് 


234.00 


201. 00 


അഡ്വാൻസുകൾ 1438. 00 കോമൺ ലിക്വിഡേഷൻ 

തിരികെ ലഭിച്ചത് ഫണ്ട് 
ബാങ്ക് പലിശ 111. 00 
ബാങ്ക് നിക്ഷേപം 1549.00 അഫിലിയേഷൻ 
പിൻവലിച്ചത് 

ഫീസ് 
- ഓഡിറ്റ് ഫീസ് 
ലിക്വിഡേഷൻ ചാർജ്ജ് 

ബാങ്ക് നിക്ഷേപം 
ആകെ 3098.00 

ആകെ 


893.00 
221. 00 


1549 .00 


3098 . 00 


സംഘത്തിന്റെ ഇപ്പോഴത്തെ ബാക്കിപത്രം ( 3 - 9- 2013) 

താഴെ പറയും പ്രകാരമാണ്. 


ആസ്തി 


- ബാധ്യത 


ഇല്ല 


ഇല്ല. 


വിഷയം : - സമാ പ് തീ ക രണം- കെ . 730 , പായിപ്പാട് 

കൺസ്യൂമർ സഹകരണ സംഘം രജിസ്ട്രേഷൻ 

റദ്ദ് ചെയ്ത്ഉത്തരവാകുന്നു . 
സൂചന - (1) ഈ ഓഫീസിലെ 16 - 4 - 2007 - ലെ 

- എ . ഇ .എൽ. 464 / 06 -ാം നമ്പർ ഉത്തരവ്. 
(2) ഈ ഓഫീസിലെ 5 - 10 - 2010 - ലെ 

എ . ഇ .എൽ. 464 / 06 -ാം നമ്പർ ഉത്തരവ്. 
(3) സംഘം ലിക്വിഡേറ്ററുടെ 3 - 9 - 2013 - ലെ 

തീരുമാനം. 
( 4) ചങ്ങ നാ ശ്ശേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ 

( ജ ) - ന്റെ 3 - 9 - 2013 - ലെ 1039 / 13 -ാം 

നമ്പർ കത്ത്. 
കെ . 730 -ാം നമ്പർ പായിപ്പാട് കൺ സ മർ 
സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം സൂചന (1) പ്രകാരം 
സമാ പ് തീ ക രി ക്കുന്ന തിന് ചങ്ങനാ ശ്ശേരി അസിസ്റ്റന്റ് 
ര ജി സ് ടാർ ( ജ ) ഓഫീസിലെ ചങ്ങ നാ ശ്ശേ രി യൂണിറ്റ് 
ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ച് ഉത്തരവായിട്ടുള്ളതും 
സൂചന ( 3 ) പ്രകാരം ലിക്വി ഡേ ഷൻ നട പ ടി കൾ 
പൂർത്തീകരിച്ചിട്ടുള്ളതായും ലിക്വിഡേറ്റർ അറിയിച്ചിരിക്കുന്നു. 
ലിക്വിഡേറ്ററുടെ നട പടികൾ പരിശോധിച്ചതിൽ നിന്നും 
താഴെ പറയുന്ന കാര്യങ്ങൾ ബോദ്ധ്യപ്പെട്ടിരിക്കുന്നു. 

ലിക്വിഡേ റ്റർ സംഘ ത്തിന്റെ ചാർജ് 16 - 5 - 2007 - ൽ 
ഏറ്റെടുത്തു . ക്ലെയിം നോട്ടീസ് 16 - 5-2007 - ൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 
ചാർജെടുത്ത തീയതിയിലെ ബാക്കിപത്രം താഴെ സൂചിപ്പിക്കുന്ന 
പ്രകാരം ആയിരുന്നു . 


സംഘത്തിന്റെ അവസാന പൊതുയോഗം 21 - 4 - 2010 - ൽ 
കൂടി ലിക്വിഡേറ്ററുടെ നടപടി അംഗീകരിച്ചിട്ടുള്ളതും സൂചന (3) 
പ്രകാരം സംഘം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിന് ലിക്വിഡേറ്റർ 
തീരുമാനമെടുത്തിട്ടുള്ളതും ആയത് സൂചന (4 ) പ്രകാരം 
ചങ്ങ നാ ശ്ശേരി അസി സ്റ്റന്റ് രജി സ് ടാർ ( ജ ) ശുപാർശ 
ചെയ്തിട്ടുള്ളതുമാ ണ് . ലിക്വിഡേ ഷൻ കണക്കിൽ ബാക്കി 
നില്പില്ല . ഇപ്രകാരം ലിക്വിഡേഷൻ നടപടി പൂർത്തീകരിച്ചതായി 
എനിക്ക് ബോധ്യമാ യ തി നാൽ താഴെ പറയുന്ന ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ് 


കെ . 730 -ാം നമ്പർ പായിപ്പാട് കൺസ്യൂമർ സഹകരണ 
സംഘം ക്ലിപ്തത്തിന്റെ രജിസ്ട്രേഷൻ കേരള സഹകരണ 
നിയമം 74 -ാം വകുപ്പ് പ്രകാരം റദ്ദ് ചെയ്തു കൊണ്ടും 
സംഘത്തിന്റെ പേര് സംഘങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം 
ചെയ്തുകൊണ്ടും ഉത്തരവാകുന്നു . 

ലിക്വിഡേറ്റർ സംഘത്തിന്റെ റിക്കാർഡുകളും ഫയലുകളും 
ചട്ടം 70 - ൽ നിഷ്കർഷിക്കുന്ന പ്രകാരം 3 വർഷക്കാലം 
സൂക്ഷിക്കേ ണ്ടതും, ആയതിനു ശേഷം ഈ ഓഫീസിന്റെ 
അനുമതിയോടെ നശിപ്പിക്കാവുന്നതുമാണ്. 


ബാധ്യതകൾ 


തുക 


ആസ്തികൾ തുക 


12441, 50 


നമ്പർ എ . ഇ .എൽ./ 1703/ 2013. 


2014 ജനുവരി 23. 


29102 . 31 


ഓഹരി മൂലധനം 

ബാങ്ക് നിക്ഷേപം 37 . 90 
വ്യക്തികൾ 10025. 00 അകസാമാനം 2218. 66 

സർക്കാർ ഓഹരി 30000 .00 ഡെഡ് സ്റ്റോക്ക് 1023.58 
മറ്റ് കരുതലുകൾ 

- അഡ്വാൻസുകൾ 27684.23 
ഗ്രാന്റ് 

1000 . 00 അറ്റനഷ്ടം 
ഇ ആന്റ് സി 

3443.20 
അഡ്വാൻസുകൾ 3156.98 
ആകെ 60066.68 - ആകെ 

- 60066. 68 
സംഘ ത്തിന്റെ ഈടാ ക്കാ വുന്ന ആസ്തികൾ 
ഈടാക്കിയതിനുശേഷം ബാക്കിയുള്ള ആസ്തികൾ എഴുതി 
തള്ളു ന്ന തിനും കൊടുത്തുതീർക്കാവുന്ന ബാദ്ധ്യ ത കൾ 

കൊടുത്തു തീർത്ത തിന് ശേഷം ബാക്കി നിൽക്കുന്ന 
ബാധ്യതകൾ കണ്ടുകെട്ടുന്നതിനും സൂചന ( 2 ) പ്രകാരം 
ഉത്ത ര വാ യിട്ടു ണ്ട് . അ വ യഥാ കമം 58972 . 68 - ന്റെ 
ആസ്തികളും 28972.68 - ന്റെ ബാധ്യതകളുമാണ്. സംഘത്തിന്റെ 
സർക്കാർ ഓഹരിയായ 30,000 കേരള സർക്കാരിന്റെ 
സഹകരണ ( പി .എസ്.) വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ 
30 - 7 - 2013 - ലെ സ . ( സാധാ ) നമ്പർ 500 / 2013 / സഹ . 
ഉത്തരവു പ്രകാരം എഴുതിത്തള്ളിഉത്തരവായിട്ടുള്ളതാണ്. 


വിഷയം : - കെ . 953, ചങ്ങനാശ്ശേരി താലൂക്ക് കാർഷിക 

| ഗാമ വികസന ബാങ്ക് ക്ലിപ് തം 

സ മാ ഫീകരണം- ലിക്വിഡേറ്ററെ നിയമിച്ച് 

ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 
സൂചന - (1) ചങ്ങനാ ശ്ശേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ 

| ( ജ ) - ന്റെ 6 - 3 - 2013 - ലെ 186 / 13 -ാം 

നമ്പർ കത്ത്. 
(2) വാഴൂർ യൂണിറ്റ് ഇൻ സ് പെക്ടറുടെ 

| 14 - 11 - 2012 - ലെ അന്വേഷണ റിപ്പോർട്ട്. 


കെ . 953 -ാം നമ്പർ ചങ്ങനാശ്ശേരി താലൂക്ക് കാർഷിക ഗ്രാമ 
വികസന ബാങ്ക് ചങ്ങനാശ്ശേരി ആസ്ഥാനമാക്കി 30- 6- 1997 - ൽ 
രജി സ്റ്റർ ചെയ്ത് 30 - 7 - 1997 - ൽ പ്രവർത്തനം 


4th MARCH 2014] 


CO -OPERATIVE DEPARTMENT 


Categorical Statements 


(1) 


No. 0 - 4943 /2013 . 


25th September 2013. 


ആരം ഭി ക്കു കയും ചെയ്തു . ചങ്ങ നാ ശ്ശേരി അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജ ) - ന്റെ 15 - 10 - 2012 - ലെ 1412 / 12 നമ്പർ ഉത്തരവിൻ 
പ്രകാരം സഹകരണ നിയമം 66 -ാം വകുപ്പ് അനുസരിച്ച് 
നട ത്തിയ അന്വേ ഷ ണ ത്തിൽ സംഘ ത്തിന് സ്വന്ത മായി 
സ്ഥല മോ , ഓഫീസോ ശമ്പളം പറ്റുന്ന ജീവ ന ക്കാരോ 
ഇല്ലെന്നും സംഘംവക റിക്കാർഡുകൾ പരിശോധനയ്ക്കായി 
ഹാജരാക്കിയിട്ടില്ലെന്നും സംഘത്തിൽ വർഷങ്ങളായി യാതൊരു 
പ്രവർത്തനവും നടക്കുന്നില്ലെന്നും ബഹുമാനപ്പെട്ട കേരള 
സർക്കാരിന്റെ 45 / 11 -ാം നമ്പർ ഓർഡിനൻസ് ( പകാരം 
ചങ്ങനാശ്ശേരി താലൂക്കിൽ കെ . 1119 -ാം നമ്പരായി ചങ്ങനാശ്ശേരി 
താലൂക്ക് കാർഷിക ഗ്രാമ വികസന ബാങ്ക് പ്രവർത്തനം 
ആരംഭിച്ചിട്ടുണ്ടെന്നും ആയതിനാൽ സംഘത്തിന്റെ പ്രവർത്തനം 
സമാപ്തീകരിക്കാവുന്നതാണെന്ന് വാഴൂർ യൂണിറ്റ് ഇൻസ്പെക്ടർ 
സൂചന (2) പ്രകാരം റിപ്പോർട്ട് ചെയ്യുകയും ആയത് സൂചന (1) 
പ്രകാരം ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജ ) ശുപാർശ 
ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വാഴൂർ യൂണിറ്റ് ഇൻസ്പെക്ടറുടെ 
റിപ്പോർട്ടിന്റെയും ആയതിന്മേൽ ചങ്ങനാശ്ശേരി അസിസ്റ്റന്റ് 
രജി സ് ടാർ ( ജ ) - ടെ ശുപാർശയുടെ അടിസ്ഥാ ന ത്തിൽ 
താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


- 1. Name and Number of the Society - Perumbavoor 

Meghala Merchant s Welfare Co- operative Society 
| Ltd . No. E - 1244 
2. Date of Registration - 25 -9 - 2013. 
3. Address — Perumbavoor 
4. Liability - Limited. 
5. Area of Operation - Perumbavoor Municipality, 

Okkal, Koovappady Vengoor, Mudakkuzha , 
Asamannoor, Rayamangalam , Vengola and 

Vazhakkulam Panchayath . 
6. Main Object — To promote the economic interest 

of its members. 
7. Authorised Share Capital - 17, 00,000 

- (1) 1000 A Class Shares of 1000 each 
(2 ) 4000 B Class Shares of 50 each. 

( 3) 5000 C Class Shares of 100 each 
8. Maximum Borrowing limit — 40 times of paid up 

- Share capital + Reserve Fund. 


ഉത്തരവ് 


കെ . 953 , ചങ്ങനാശ്ശേരി താലൂക്ക് കാർഷിക ഗ്രാമ 
വികസന ബാങ്ക് ക്ലിപ്തത്തിന്റെ പ്രവർത്തനം സമാപീകരിച്ചു 
കൊണ്ട് 1969 - ലെ കേരള സഹകരണ നിയമം 71 -ാം വകുപ്പ് 
പകാരം ഉത്ത ര വാ കു ന്നു . ചങ്ങ നാ ശ്ശേരി അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജ ) ഓഫീസിലെ വാഴൂർ ഇൻസ്പെക്ടറെ ടി 
സംഘ ത്തിന്റെ ലിക്വി ഡേ റ്റ റായി നിയ മിച്ച് ഇതിനാൽ 
ഉത്തരവാകുന്നു . 

- ലിക്വിഡേറ്റർ ഉടൻതന്നെ ടി സംഘത്തിന്റെ റിക്കാർഡുകളും 
ആസ്തികളും കൈവശപ്പെടുത്തേണ്ടതും ഈ ഉത്തരവ് തീയതി 
മുതൽ 60 ദിവസം കഴിയുന്നമുറയ്ക്ക് ലിക്വിഡേഷൻ നടപടികൾ 
ആരംഭിക്കേണ്ടതും നിശ്ചിത സമയത്തിനകം പൂർത്തീകരി 
ക്കേണ്ടതുമാണ്. 

ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത റിക്കാർഡുക ളു ടെയും 
ആസ്തികളുടെയും വിവരവും ചാർജ്ജടുത്ത തീയതിയും ടി 
തീയ തി യിലെ താൽക്കാ ലിക ബാക്കിപത്രവും അറി യി 
ക്കേണ്ടതാണ്. ലിക്വിഡേഷൻ പുരോഗതിയും പാദവാർഷികമായി 
റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. 


9 . Category as per KCS Act - Rule - 15 

11 -Miscellaneous 


3 — Others 


(i) — Not falling in either of the above 

classes 


No . 0 - 4680/ 2013 . 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ 

( ജനറൽ). 


8th January 2014. 


ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) 
ആഫീസ്, കോട്ടയം. 


- 


REGISTRATION CERTIFICATE 


1. Name and Number of the Society _ Pallippuram 

Tourism Development Co - operative Society 
- Ltd. No. E -1260. 
2. Date of Registration - -8-1- 2014. 
3. Address - Pallippuram P . O ., Pin - 683 515, 

Munambam 


I do hereby certify in exercise of the powers 
conferred on me under section 7 of the Kerala 
Co -operative Societies Act, 1969 ( Act 21 of 1969) that the 
following Societies, the particulars which are furnished 
in the categorical statements are registered by me today 
as a Co - operative Society under the said act on the basis 
of limited liability and that the bye- laws of the 
undermentioned societies are also hereby registered under 
the said Section . 


4 . Liability — Limited . 


5. Area of Operation - Pallippuram Grama Panchayat. 


6 . Main Object — To promote self help , mutual help , 

co - operation and also the development of tourism . 


4th MARCH 2014] 


CO -OPERATIVE DEPARTMENT 


7. Authorised Share Capital - 21, 00, 000 

(1 ) 2000 A Class Shares of 500 each 
( 2 ) 1000 B Class Shares of 1 , 000 each . 

( 3) 10000 C Class Shares of 10 each 
8. Maximum Borrowing limit — 50 times of paid up 

Share capital + Reserve Fund . 
9. Category as per KCS Act - Rule 15 

11 - Miscellaneous 
3 — Others 
(1) — Not falling in either of the above 

clause 


7. Authorised Share Capital - 10 ,00, 00 , 000 

(1 ) 80000 A Class Shares of 1 ,000 each 

( 2) 20000 B Class Shares of 1,000 each. 
- 8. Maximum Borrowing limit of the Society 

| 100 times of paid up Share capital + 

| Reserve Fund . 
9. Category as per KCS Act - Rule 15 

- 11 - Miscellaneous 

3 — Others 
( 1 ) — Not falling in either of the above 

sub clause 


No. 0 - 2081/ 2013 . 


9th January 2014 . 


Office of the Joint Registrar 
of Co -operative Societies 
(General), Ernakulam , Kakkanad . 


( Sd.) 
Joint Registrar 
- ( General). 


രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 


നമ്പർ ഒ - 7660/ 2013 / ആർ. ഡിസ്. 


2014 ജനുവരി 22 . 


1. Name and Number of the Society — Ernakulam 

District Pravasi Haritha Co - operative Society 

Ltd . No. E -1262 . 
2. Date of Registration — 9 -1 - 2014 . 
3. Address — Market P.O ., Muvattupuzha — 686 673. 
4. Liability - Limited. 
5 . Area of Operation — Ernakulam District except 

Puthenvelikkara Panchayat in Paravur Taluk 
6 . Main Object — To promote self help , mutual help , 

co - operation among members and also to promote 

the economic interest of its members. 
7. Authorised Share Capital - 2, 00,00, 000 

(1) 17000 A Class Shares of 1,000 each. 
| (2 ) 25000 B Class Shares of 100 each . 

(3) 10000 C Class Shares of 5 each 
8 . Maximum Borrowing limit — 150 times of paid up 

Share capital + Reserve Fund . 
9. Category as per KCS Act - Rule 15 

- 11 - Miscellaneous 

3 — Others 
(1) — Not falling in either of the above 

clause 


1969 - ലെ കേരള സഹകരണ സംഘം ആക്ട് (1969 - ലെ 
- 21 -ാം നമ്പർ ആക്ട്) 7 -ാം വകു പ്പ നു സ രിച്ച് എന്നിൽ 
നിക്ഷിപ്തമായ അധികാരം വിനിയോഗിച്ച് സാക്ഷിപ്പെടുത്തു 
ന്നതെന്തെന്നാൽ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ താലൂക്കിൽ 
(തപാലാഫീസ് തൃശ്ശൂർ), തൃശ്ശൂർ വിഡോ ഡെവലപ്പ്മെന്റ് 
സഹകരണ സംഘം ക്ലിപ്തം ആർ 1421, ഇന്നേദിവസം 
പ്രസ്തുത ആക്ടനുസരിച്ച് ക്ലിപ്ത ബാധ്യതയോടുകൂടിയ 
ഒരു സഹകരണ സംഘമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു . 
പ്രസ്തുത വകുപ്പനുസരിച്ച് മേൽപ്പറഞ്ഞ സംഘത്തിന്റെ 
നിബന്ധനകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. 


കാറ്റഗറിക്കൽ സ്റ്റേറ്റ്മെന്റ് 


- 1 . 


4 . 


( 4) 
No. 0 - 8245/ 2013 . 

| 30th January 2014. 
- 1. Name and Number of the Society - Kochi Infra 

structure Development Co - operative Society 

Ltd . No. E - 1264. 
2 . Date of Registration — 30 - 1-2014 . 
3. Address — 4 Major Industrial Estate South 

Kalamasserry, Ernakulam District. 
4. Liability - Limited. 
5. Area of Operation — Kanayannoor Taluk . 
6 . Main Object — To promote Infrastructure 

Devolopment of the District and also to promote 
self help , mutual help and co - operation 
among members. 


സംഘത്തിന്റെ നമ്പരും പേരും - ആർ.1421 
- തൃശ്ശൂർ വിഡോ ഡെവലപ്മെന്റ് സഹകരണ 

സംഘം ക്ലിപ്തം 
2. രജിസ്ട്രേഷൻ ചെയ്ത തീയതി - 22 -1-2014. 

മേൽവിലാസം - ആർ.1421 തൃശ്ശൂർ 
വിഡോ ഡെവലപ്മെന്റ് സഹകരണ സംഘം 
ക്ലിപ്തം, പൊതുവാൾ ബിൽഡിംഗ്, പോസ്റ്റാഫീസ് 

റോഡ് തൃശ്ശൂർ- 680 001 
- (പവർത്തന പരിധി - തൃശ്ശൂർ ജില്ല യിലെ 

തെക്കുംകര, ചാഴൂർ എന്നീ ഗ്രാമ പഞ്ചായത്തുകൾ 
ഒഴികെയുള്ള മുഴുവൻ പ്രദേശങ്ങളും 
- ബാധ്യത - ക്ലിപ്തം 
പ്രധാന ഉദ്ദേശ്യം നിയമാവലി നിബന്ധന 5- ന് വിധേയം 
അംഗീകൃത ഓഹരി മൂലധനം - 92,50,000 

" എ ക്ലാസ് 250 x 16000 = 40 ,00,000 
" ബി ക്ലാസ് 2,000 x 2000 = 40,00, 000 
“ സി ക്ലാസ് 50 x 25000 = 12 , 50,000 


ആകെ 


92, 50 ,000 


4th March 2014 ] 


CO -OPERATIVE DEPARTMENT 


REGISTRATION CERTIFICATE 


8 . Noreloolong 000 (ugo 15 ) — 10 — 0mm 

സഹകരണ സംഘം 
പര മാ വധി വാങ്ങാവുന്ന കടം - അടച്ച ഓഹരി 
- മൂല ധ ന ത്തി ന്റെ യും ക രു തൽ ധ ന ത്തി ന്റെ യും 
MAQOs 40 256B33 . 


In exercise of the powers conferred upon me under 
section 7 of the Kerala Co - operative Societies Act, 
1969 ( Act 21 of 1969) , I do hereby certify that the 
following Societies, the particulars which are furnished in 
the categorical statements are registered by me today as a 
Co -operative Society under the said act on the basis of 
limited liability and that the byelaws of the 
undermentioned societies are also hereby registered under 
the said Section . 


സഹകരണ സംഘം 
ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) 
BODIM , Oj828 . 


(121) 
ജോയിന്റ് രജിസ്ട്രാർ 

(2M008). 


Categorical Statements 


REGISTRATION CERTIFICATE 


I do hereby certify in exercise of the powers 
conferred on me under section 7 of the Kerala 
Co- operative Societies Act, 1969 (Act 21 of 1969) that the 
following Society , the particulars which is furnished 
in the categorical statement is registered by me today as 
a Co- operative Society under the said act on the basis of 
limited liability and that the bye - laws of the 
undermentiond society is also hereby registered under the 
said Section . 


No. O -5408 /2013/R .Dis. 

8th January 2014 
1. Name and No . of the Society — Parappa Farmers 

Welfare Co -operative Society Ltd . No. S -508 
2. Date of Registration — 8 - 1- 2014 . 
3. Address — P.O . Parappa, Hosdurg , Kasaragod (Dist ). 
4 . Liability — Limited . 
5 . Area of Operation — Belur Village in Kodom Belur 

Panchayath , Kodom Village, Thayannur village, 
Parappa Village in Kinanur Karindalam Panchayath , 
Balal Village in Balal Panchayath , Kallar Village in 

Kallar Panchayath . 
6. Main Object - As per Bye- law No. 5 
7. Authorised Share Capital — 71,50, 000 
8. Maximum Borrowing power of the society — 150 

times of the paid up Share capital + Reserve Fund . 
9 . Type of society — Rule - 15 (11) (1) -Welfare Society . 


Categorical Statement 


No. O .-7529/2013 . 

29th January 2014 . 
1. Name and Number of Society - Kongad Panchayath 

Agricultural Improvement Co -operative Society Ltd ., 

No. P - 1394 
2 . Date of Registration — 29 - 1 -2014 . 
3. Address — Parassery (P.O .), Kongad . 
4 . Liability — Limited . 
5 . Area of Operation — Whole area of Kongad Grama 

Panchayath . 
6 . Main Object — To undertake agricultural credit activi 

ties and raising of funds to lend to its members for 

agricultural purposes . 
7. Type of society - Agricultural Improvement Society, 

Under rule 15 ( 1) A ( 3 ) b of Kerala Co -operative 

societies Act 1969. 
8 . Authorised Share Capital — 1,35 ,00 ,000 . 

(a ) 60000A Class Shares of 200 each 
(b ) 10000 B Class Shares of 100 each . 

(c ) 50000 C Class Share of 10 each . 
9 . Maximum Borrowing Power — 100 times of paid up 

Share capital + Reserve Fund . 


No. 0 -5752 /2013/R . Dis . 

8th January 2014 . 
1. Name and No. of the Society — Kasaragod District 

Social Workers Welfare Co -operative Society 

Ltd . No. S -509 . 
2. Date of Registration — 8 -1 - 2014 . 
3. Address — Kanhangad South , Hosdurg , 

Kasaragod (Dist). 
4 . Liability — Limited . 
5. Area of Operation - Whole Area of Kasaragod 

District . 
6. Main Object - As per Bye -law No. 3 
7. Authorised Share Capital — 31,00, 000 
8 . Maximum Borrowing power of the society — 150 

times of paid up Share capital + Reserve Fund . 
9 . Type of society - Rule - 15 (11 ) ( 1 ) Welfare 

Co- operative Society . 


Office of the Joint Registrar (General), 
of Co -operative Societies 
Palakkad. 


( Sd .) 
Joint Registrar 

(General). 


Office of the Joint Registrar 
of Co -operative Societies, 
(General ), Kasaragod . 


( Sd .) 

Joint Registrar 
of Co -operative Societies, 

(General). 


